Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th February 2012 
| 2012 ഫെബ്രുവരി 7 
18th Magha 1933 
- 1933 മാഘം 18 


വാല്യം 57 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


സമയത്തും തുറക്കുന്നതാണ്. 


നമ്പർ എ . ഇ . (2 ) 1120/ 2012 . 


- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ആലപ്പുഴ 
2012 ജനുവരി മൊബൽ മണ്ണ് പരിശോധന ലാബ് വാനിന്റെലബോറട്ടറി 

സൗകര്യം സ്ഥാപിച്ചു നൽകൽ - 3,20,000. 


16 . 


നിരതദ്രവ്യം - 8,00. 
- കേരള ഗവർണ്ണർക്കു വേി ആലപ്പുഴ കൃഷി അസിസ്റ്റന്റ് 

ടെർ ഫോറത്തിന്റെ വില - 400 + 4 % വി . നി. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തി 
ചെയ്യുന്നതിന് അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര പണി തീർക്കേ കാലാവധി 20 ദിവസം. 
സ്വഭാ വ മുള്ള ദർഘാ സു കൾ മുദ്രവച്ച കവ റു ക ളിൽ 

ദർഘാസ് പ്രമാണങ്ങൾ ആലപ്പുഴ കളർകോടുള്ള കൃഷി 
ക്ഷണിച്ചുകൊളളുന്നു . 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ 

ത്തിൽ നിന്നും 16- 2- 2012 പകൽ 1 മണി വരെ ലഭിക്കുന്നതാ 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര്എഴുതി യി ണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷകൾ 
രി ക്കേതാണ്. ദർഘാസുകൾ 16 - 2 -2012 വൈകുന്നേരം 3 സമർപ്പി ക്കേ തും നിശ്ചിത വിൽപ്പന നികുതി അടക്കം 
മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദി ഈ ഓഫീസിലടച്ച് രസീത് വാങ്ങേതുമാണ്. ദർഘാസ് പ് 
വസം വൈകുന്നേരം 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ 

മാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 

| പ്രത്യേക വില അടയ്ക്കേതാണ്. ദർഘാസ് പതികയുടെ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 

വില യാതൊരുകാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറു കാർക്ക് മാത്രം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ 

ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതു 
അടുത്ത പ്രവർത്തി ദിവസം മുകളിൽപ്പറഞ്ഞ വ്യവസ്ഥയിലും മാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 

എന്ന പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 


24 


2 . 


എഞ്ചി 


- 11. 


7th FEB . 2012) 

AGRICULTURE DEPARTMENT 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേതാണ്. 

കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതു 
മായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 

എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
പാഥ മിക കരാർ 100 - ന്റെ മുദ്രഎത്ര ത്തിൽ നിശ്ചിത 

മലമ്പുഴ. 

- എഞ്ചിനീയർ. 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേതാണ്. പൊതുമരാമത്ത് 

ലേല / ടെർ പരസ്യം 
വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമാണ്. 

നമ്പർ എസ്.എസ്.എഫ്. എ . കെ . എം . 2/ 2011- 12. 

2012 ജനുവരി 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒ 
- എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് ആലപ്പുഴ. 

- ആ ന ക്ക യം സ്റ്റേറ്റ് സീഡ് ഫാമിൽ ശാസ് ത്രീ യ 
നീയർ (കൃഷി). 

മായി സംരക്ഷിക്കുന്ന 165 തെങ്ങുകളിൽ നിന്നും 2010 - 11 
കാലയളവിലും, തെങ്ങ് വിളവെടുപ്പ് ലേലം നടന്ന 18 - 8 - 2011 

- ന് മുമ്പും വീണുകിട്ടിയ 6400 എണ്ണം വലിയ നാളീകേരവും 
പുനർ ദർഘാസ് പരസ്യം 

3000 എണ്ണം ചെറിയ നാളീകേരവും വിൽപ്പന നടത്തുന്നതിന 

ള്ള ടെർ/ ലേല വ്യവസ്ഥപ്രകാരം 2012 ഫെബ്രുവരി 14 
നമ്പർ എ . ഇ . (4) 176 /2011. 

2012 ജനുവരി -ാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആനക്കയം 

സർക്കാർ വിത്തുൽപ്പാദന കേന്ദ്രം ഓഫീസിൽ വച്ച് വിൽപ്പന 

നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 
- കേരള ഗവർണ്ണർക്കു വേി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് - ടെർ / ലേലത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു 
14 - 2 - 2012 വൈകു ന്നേരം 3 മണിവരെ അംഗീകത ന്നവർ നിരതദ്രവ്യം, സീൽ ചെയ്ത ടെർ എന്നിവ 14 
കരാറുകാരിൽ നിന്നും സീലു ചെയ്ത മൽസരസ്വഭാവമുള്ള - 2 - 2012 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുൻപായി 
ദർ ഘാ സു കൾ ക്ഷണിച്ചുകൊള ളു ന്നു . അന്നേ ദി വസം ആനക്കയം സർക്കാർ വിത്തുൽപാദന കേന്ദ്രം ഓഫീസിൽ 
വൈകു ന്നേരം 3. 30 - ന് മല മ്പുഴ കൃഷി അസിസ്റ്റന്റ് അട യ് ക്കേ താ ണ് . അന്നേ ദിവസം 3 മണിക്ക് ലേലം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടു നട ത്തുന്നതും ലേലത്തിനു ശേഷം സന്നിഹിതരായവരുടെ 
ത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെർ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കു ന്നതും ഏറ്റവും 

കാരണ വശാൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ കരാറുകാരന് ദർഘാസ് 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സമയം തന്നെ 
വ്യവസ്ഥകൾക്ക് വിധേയമായി ദർഘാസുകൾ സ്ഥിരപ്പെടുത്തു 

ലേലം/ ടെർ നടപടികൾ നടത്തുന്നതാണ്. 
ന്നതുമാണ്. 
- ( പവൃ ത്തിയുടെ 

പേരും അടങ്കൽ 

നിബന്ധനകൾ 
തുക യും - പട്ടാമ്പി എഫ്. ക . സി . എൽ. 
ഫം ചേമ്പർ - സ്ഥാപിക്കുന്ന 

- (പവ്യത്തി 

1. ടെർ ഫോറം 400 + വിൽപന നികുതി വിലയ്ക്ക് 
- 1, 15,000. 

ഫാം ആഫീസിൽ നിന്നും അന്നേദിവസം രാവിലെ 10 
നിരതദ്രവ്യം - 3,000. 

മണിക്ക് ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില യാതെ 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ാരുകാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 
പണി തീർക്കേ കാലാവധി 1 മാസം. 

2. നിരതദ്രവ്യം 2,000 ആകുന്നു . ടെറിനും ലേലത്തിനും 
ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 

വേറെ വേറെ നിരതദ്രവ്യം അടക്കേതില്ല . 
മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

3. ടെറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
കാര്യാലയത്തിൽ നിന്നും 14 - 2 - 2012 -ാം തീയതി പകൽ 
1 മണി വരെ ഓഫീസ് സമയങ്ങളിൽ എല്ലാ പ്രവൃത്തി 

വാഗ്ദാനം ചെയ്യുന്നയാൾ നിര ത ദ്രവ്യത്തിനു പ 
ദിവസങ്ങളിലും പണം അടച്ച് രേഖാമൂലം ആവശ്യപ്പെ 

റമേ മൊത്തം ലേല | ടെർ തുകയുടെമൂന്നിൽ ഒരു 
ട്ടാൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർ അവരുടെ 

ഭാഗം തുക കൂടി അപ്പോൾ തന്നെ അടക്കേതാണ്. 
രജി സ് ടേ ഷൻ കാർ ഡു കൾ കാണി 

അ ല്ലാത്ത പക്ഷം പസ്തുത വ്യക്തിയുടെ നിര ത 
ച്ചാൽ - മാതമേ ദർ ഘാ സു കൾ 

ദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ടിയാന്റെ 
ലഭിക്കുകയുള്ളൂ. കരാറുകാർ ദർഘാസ് ഫോറങ്ങൾ പരസ്പ 

നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതു 
രം കൈമാറുവാൻ പാടുള്ളതല്ല . 

മായിരിക്കും. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതും ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ എല്ലാ ദർഘാസുകളും 

4. ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
നിരസിക്കുന്നതായിരിക്കും. മറ്റ് സർക്കാർ വകുപ്പുകളിലെ 

- 50 വിലയുളള മുദ്രപത്രത്തിൽ സർക്കാർ നിർദ്ദേശിച്ച 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിന 

പ്രകാരം കരാർ എഴുതി ലേല / ടെർ തുകയുടെ ബാക്കി 
ം ബാധകമായിരിക്കും. യാതൊരു കാരണവും കാണിക്കാതെ 

2 / 3 ഭാഗം കൂടി അടച്ച് ലേലക്കാരന്റെ സ്വന്തം ചെല 
ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മുഴുവനായോ ദർഘാസു 

വിലും ഉത്തരവാദിത്വത്തിലും ഉൽപ്പന്നം ഫാമിൽ ന 
കൾ തിരസ്കരിക്കാനുള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് 

ിന്നും കൊണ്ട് പോകേതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. ഓരോ 
ദർഘാസിനോടൊപ്പം 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 

5. ഉൽപ്പന്ന വില മുഴുവനായി അടച്ചശേഷം മാത്രമേ 
ഉടമ്പടി സമർപ്പിക്കേതാണ്. 


7th FEB . 2012 ) 


AGRICULTURE DEPARTMENT 


25 


ഉൽപ്പന്നം ഫാമിൽ നിന്നും കൊണ്ട് പോകാവൂ . 


ടെർ ഫോറം വിൽപ്പന ആരംഭിക്കുന്ന തീയതി 
10 - 1- 2012. 


6. ടെർ/ ലേലം നട പടി ക ളിൽ ഫാം ഓഫീസർ 

തീരുമാനം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാ 
രത്തിന് വിധേയമായിരിക്കും. 


- ടെർ ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും 16 - 2 - 2012, 11 മണി വരെ. 


- വ്യവസ്ഥകൾ 


7 . ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധ മായി 

പ്രവർത്തിക്കു ക യോ ഫാമിലെ വസ്തു ക്കൾക്ക് 
ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം വരുത്തുകയോ 
ചെയ്താൽ ആയതിനുള്ള നഷ്ടപരിഹാരം ലേലം/ ടെർ 
കാരിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും, 


1. ക്വട്ടേഷൻ സ്വീകരിക്കുന്ന നാൾ മുതൽ 11 മാസക്കാല 
- ത്തേക്കായിരിക്കും നടത്തിപ്പ് അവകാശം ഉായിരിക്കുക. 
വെയ്ബിഡ്ജ് പ്രവർത്തന സമയം എല്ലാ ദിവസവും 
രാവിലെ 6 മുതൽ രാത്രി 8 മണി വരെ ആയിരിക്കും. 


8. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം ഓഫീ 
സർക്ക് ഉായിരിക്കും. 


2. മാർക്കറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചതും 
ഇപ്പോൾ നില വി ലു ള്ള തു മായ നിരക്കു ക ളാ യി രി 
ക്കണം വാടകയായി ഈടാക്കേത്. ( ചാർട്ട് ഓഫീസിൽ 
ലഭ്യമാണ്.) 


3. ഓഫീസിന്റെ അനുമതി ഇല്ലാതെയോ അനധികൃത 
മായോ വെയ്ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ, 
ഓഫീസ് തുറക്കാതിരിക്കുകയോ ചെയ്യരുത്. 


9. നില വി ലു ള്ള തും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെർ/ ലേലം നിയമ 
ങ്ങളും ഈ കാര്യത്തിനും ബാധകമായിരിക്കും. 
മേൽ നിബ ന്ധ ന കൾ പൂർണ്ണ മായും പാലി ക്കാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 

പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 10 മണിമുതൽ 
വൈകിട്ട് 5 മണിവരെയുള്ള സമയത്ത് മാത്രമേ ഫാമിൽ ന 
ിന്നും ഉൽപ്പന്നം കൊണ്ട് പോകുവാൻ അനുവദിക്കുകയുള്ളൂ. 
ഉൽപ്പന്നം കെപോകുന്ന സമയത്ത്മാത്രമേ മുൻകൂട്ടി അനു 
മതി കൂടാതെ കരാറുകാരന്/ സഹായികൾക്ക് ഫാമിൽ പ്രവേ 
ശനം ഉായിരിക്കുകയുള്ളൂ. 
- കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ഫാം ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. 


4. ക്വട്ടേ ഷൻ/ ലേലം വഴി കരാർ നൽകപ്പെട്ടയാളോ/ 

സ്ഥാപനമോ അയാൾ നിശ്ചയിക്കുന്ന ഒരാളോ മാത്രമേ 
ഒരേ സമയം മാർക്കറ്റിലെ വെയിങ്ങ് പ്രവൃത്തിയിൽ 
ഊാ യി രി ക്കു വാൻ പാടു ള്ളൂ . ഉപ ഭോ ക്താ വിന് 
സ്വന്തം നിലയ്ക്ക് കൈപ്പറ്റുന്ന തുകയുടെ രശീത് 
നൽകേതാണ്. 


സംസ്ഥാന സർക്കാർ 
വിത്തുൽപാദനകേന്ദ്രം, 
ആനക്കയം, മലപ്പുറം. 


5. വെയ് ബിഡ് ജും അ നു ബന്ധ ഉപ ക ര ണ ങ്ങളും 

കേടുപാടുകൾ വരാതെ സമയാ സമയങ്ങളിൽ ആവ 
ശ്യമായ സർവ്വീസ് നടത്തി സൂക്ഷിക്കേതാണ്. തക്ക 
തായ റിപ്പ യറുകൾ വല്ലതും സംഭവിക്കുകയാണ 
ങ്കിൽ ആയത് ഓഫീസിൽ അറിയിക്കേ തും സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ അംഗീകൃത ഏജൻസികളെക്കൊണ്ട് 
മാത്രം റിപ്പയർ ചെയ്യിക്കേതുമാണ്. 


സീനിയർ കൃഷി ഓഫീസർ. 


ടെർ നോട്ടീസ് 


2011 ഡിസംബർ 


നമ്പർ ബി . 329 / 2011. 
23 . 


- വേങ്ങേരി നഗര കാർഷിക മൊത്ത വിപണന കേന്ദ 
ത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വെയബിഡ്ജ് താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി കരാർ അടിസ്ഥാന 
ത്തിൽ നടത്തുന്നതിനായി സീൽവെച്ച ടെർ / ലേലം ക്ഷണിച്ചു 
കൊള്ളുന്നു . 


6. ക്വട്ടേഷനുള്ള അപേക്ഷകൾ : 1, 000 നിര ത ദ്രവ്യം 
ഉൾപ്പെടെ 16 - 2 - 2012, 12 മണിക്ക് മുമ്പായി മാർക്കറ്റ് 
ഓഫീസിൽ സമർപ്പിക്കേതും ആയത്അന്നേ ദിവസം 
1 മണിക്ക് അപ്പോൾ ഹാജ രാ യ വരുടെ മുൻപാകെ 
തുറ ക്കു ന്ന തുമാ യി രിക്കും. ടെർ/ ലേലം ഉറപ്പിച്ച് 
കഴിഞ്ഞാൽ ആകെ തുകയുടെ മൂന്നിലൊന്ന് ഭാഗം 
അപ്പോൾത്തന്നെ അട യ് ക്കേ തും ബാക്കി തുക 7 
ദിവ സ ത്തിനകം അടയ്ക്കേ തു മാ ണ് . അടുത്ത പ് 
വൃത്തി ദിവസം തന്നെ 100 മുദ്രപത ത്തിൽ 
കരാറിൽ ഏർപ്പെടേതും അന്നേ ദിവസം മുതൽ ഉപക 
രണങ്ങൾ കൈപ്പറ്റി പ്രവർത്തനം ആരംഭിക്കേതുമാണ്. 

ക്വട്ടേഷനുകൾ നിരസിക്കു വാ നും , നീട്ടിവെക്കു വാ 
നുമുള്ള അധികാരം സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 
ഗവൺമെന്റിന്റെ മറ്റ് ക്വട്ടേഷ നു കൾക്കുള്ള എല്ലാ നിയമ 
വ്യവസ്ഥകളും ഈ ക്വട്ടേഷനും ബാധകമായിരിക്കും. ടെർ 
ഫോറം പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസിൽ ലഭ്യമാണ്. 


ടെർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


നഗര കാർഷികമൊത്ത വിപണി, 
വേങ്ങേരി, കോഴിക്കോട്. 


( ഒപ്പ്) 
സെക്രട്ടറി. 


